| Reg. No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERN 


രം 


: 


ാർ 


s 


ENT OF KE 

d d 


a 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


2nd February 2010 
2010 ഫെബ്രുവരി 2 
13th Magha 1931 
1931 മാഘം 13 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


PART III 
Fisheries Department 


ക്വട്ടേഷൻ/ ലേലപ്പരസ്യം 


നമ്പർ എഫ്. എഫ്. ഡി. എ ./ 483 / 2009. 


2010 ജനുവരി 20 . 


കൊല്ലം ഫിഷ്ഫാർമേഴ്സ് ഡെവലപ്പ്മെന്റ് ഏജൻസിയുടെ 
കീഴിലുളളതും ടി ഏജൻസിയുടെ കൊല്ലത്ത് മുളങ്കാടകം 
നെല്ലിമുക്കിലുളള ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ താഴെ 
പറയുന്ന വാഹനം 2010 ഫെബ്രുവരി 6 -ാം തീയതി പകൽ 11 
മണിക്ക് മേൽപ്പറഞ്ഞ ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം/ 
ക്വട്ടേഷൻവഴി വിൽപ്പന നടത്തുന്നതാണ്. ലേല സമയത്തിന് 
അരമണിക്കൂർമുമ്പുവരെക്വട്ടേഷൻ സ്വീകരിക്കുന്നതാണ്. 

രജിസ്റ്റർ നമ്പർ - കെ . എൽ. 2 ജി/ 5401 
മോഡൽ - 1998 
നിരതദ്രവ്യം രൂപ 3,000 

ലേലത്തിൽ ക്വട്ടേഷനിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
ലേല ദിവസം/ ക്വട്ടേഷൻ സമയത്ത് കൃത്യം ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപായി നിരതദ്രവ്യം 
അടച്ച്രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം 
നഷ്ടപ്പെടുന്നവർക്ക് നിരതദ്രവ്യം മടക്കി കൊടുക്കുന്നതാണ്. 
ക്വട്ടേഷൻ സമർപ്പിക്കുന്നവർ ക്വട്ടേഷനോടൊപ്പം സ്റ്റേറ്റ് ബാങ്ക്ഓഫ് 
ട്രാവൻകൂർ കൊല്ലത്ത് മാറത്തക്ക രീതിയിൽ 3, 000 രൂപയുടെ 


ഡിമാന്റ് ഡ്രാഫ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 
എഫ്. എഫ്. ഡി. എ .യുടെ പേരിൽ ഉളളടക്കം ചെയ്യേണ്ടതാണ്. 

- ലേലം/ ക്വട്ടേഷൻ തുറന്നാലുടൻ ബന്ധപ്പെട്ടവരുടെമുമ്പിൽ 
വച്ചുതന്നെ ലേലത്തിൽ ക്വട്ടേഷനിൽ കൂടുതൽ തുക കാണുന്ന 
ആൾക്ക് ലേലം താത്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ടി തുകയുടെ പകുതിതുക നിരതദ്രവ്യം കഴിച്ച് 
വിൽപ്പന നികുതിയുമായി ലേലം കൊണ്ടയാൾ ഉയർന്ന തുക കോട്ട് 
ചെയ്ത ക്വട്ടേഷണർ ലേലസ്ഥലത്ത്വച്ച്തന്നെ അടച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. ലേലം/ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 
പത്ത് ദിവസത്തിനകം ബാക്കി തുകയും നിയമാനുസരണമുള്ള 
വില്പന നികുതിയും അടച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിലും 
ചെല വിലും വാഹനം നീക്കം ചെയ്യേ ണ്ട താ ണ് . 
ഏതെങ്കിലും കാരണത്താൽ ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ 
ലേലിക്വട്ടേഷൻ നിബന്ധനകൾലംഘിക്കുകയാണെങ്കിൽ ടിയാൻ 
അടച്ച തുക സർക്കാരിൽ മുതൽ കൂട്ടുന്നതും ടി വാഹനം 
പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. ലേലത്തിൽ ക്വട്ടേഷനിൽ 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത്മുൻലേലക്കാരിൽ നിന്ന് 
ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക്മുൻലേലക്കാർ 
അവകാശി അല്ലാത്തതുമായിരിക്കും. 

- മേൽക്കാണിച്ച വാഹനം പരിശോധിക്കണമെന്നുള്ളവർ 
പവൃത്തിദി വ സ ങ്ങ ളിൽ ഓഫീസ് സമയത്ത് താഴെ 
ഒപ്പിട്ടിരിക്കുന്നയാളിന്റെ അനുമതിയോടുകൂടി നേരിട്ട് പരിശോധി 
ക്കാവുന്നതാണ്. 


14th JULY 2009] 


FISHERIES DEPARTMENT 


യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 

- അരൂർ വഞ്ചിപ്പു രയ്ക്കൽ വീട്ടിൽ, കങ്കി കൊച്ചയ്യൻ, 
കാരണമോകാണിക്കാതെ ലേലത്തീയതി/ക്വട്ടേഷൻ സ്വീകരിക്കുന്ന 

- കേയി പാപ്പി, നാരായണൻ, പത്മനാഭൻ, രാഘവൻ മുതൽപേർ 
തീയതി മാറ്റി വയ്ക്കുന്നതിനോ ലേല നടപടിക്രമങ്ങൾ നിർത്തി 

ചേർന്ന് ഉഭയ സമ്മതപ്രകാരം അരൂക്കുറ്റി സബ് രജിസ്ട്രാർ 
വയ്ക്കുന്നതിനോ സ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം 
ചീഫ്എക്സിക്യൂട്ടീവ്ഓഫീസർ, ഫിഷ്ഫാർമേഴ്സ് ഡെവലപ്പ്മെന്റ് 

ഓഫീസ് വക 1 -ാം പുസ്തകം 268 -ാം വാല്യം, 240 മുതൽ 245 
ഏജൻസിയിൽ നിക്ഷിപ്തമാണ്. 

വരെ വശങ്ങളിലായി രജിസ്റ്റർ ചെയ്ത 1962 - ലെ 3627 -ാം നമ്പർ 

രജിസ്റ്റർ ഉടമ്പടി പ്രകാരം വഞ്ചിപ്പുരയ്ക്കൽരാഘവൻ പേർക്ക് 
മത്സ്യകർഷക വികസന ഏജൻസി, 

( ഒപ്പ്) 

പട്ടിക ഡി - ൽ തിരിച്ച് കുമ്പളം വില്ലേജിൽ സർവ്വേ 1197 പുഴയിൽ 
കൊല്ലം. - ചീഫ്എക്സിക്യൂട്ടീവ് ഓഫീസർ. 

മുക്കംഊന്നി നിരയിൽ സർട്ടിഫിക്കറ്റ് നമ്പർ 184 - ൽ രജിസ്റ്റർ 

നമ്പർ 42 - ൽ രണ്ടാം തരത്തിൽ ഒരു ഊന്നി വലയും, 
പരസ്യം 

സർട്ടിഫിക്കറ്റ് നമ്പർ 162 - ൽ രജിസ്റ്റർ നമ്പർ 93- ൽ രണ്ടാം 

തരത്തിൽ ഒരു ഊന്നി വലയും, ഉൾപ്പെടെആകെമൂന്ന്ഊന്നി 
നമ്പർ ബി1 / 1515 / 2009. 

2009 ഡിസംബർ 28. 

വലകൾ കൈവശത്തിൽ ലഭിച്ചതായി കാണുന്നു . 
എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ കുമ്പളം 
വില്ലേജിൽ സർവ്വേ 1197 പുഴയിൽ ലൈസൻസ് നമ്പർ 184- ൽ 

- അരൂർ വഞ്ചിപ്പുരയ്ക്കൽ , രാഘവൻ 30 - 12 -1975- ൽ മരണ 
രജിസ്റ്റർ നമ്പർ 42 - ൽ മുക്കംഊന്നി നിരയിൽ രണ്ടാം തരത്തിൽ 

-- പ്പെട്ടുപോയി. ടി യാന്റെ ഭാര്യയും, മത്സ്യതൊഴിലാളിയുമായ 
ഒരു ഊന്നി വല അരൂർ, കുന്നുപറമ്പിൽ അയ്യപ്പൻ കണ്ടൻ ശ്രീമതി ശാന്തയുടെ പേർക്ക് മേൽപരാമർശം മൂന്ന്ഊന്നി 
പേർക്കും, ടി സർവ്വേ 1197 പുഴയിൽ ലൈസൻസ് നമ്പർ 162 - ൽ വലകളുടെ ജമ മാറ്റിച്ചേർത്ത്പുതിയ സർട്ടിഫിക്കറ്റ്അനുവദിക്ക 
രജിസ്റ്റർ നമ്പർ 93 - ൽ മുക്കംഊന്നിനിരയിൽ രണ്ടാം തരത്തിൽ ണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്ബന്ധപ്പെട്ട രേഖകൾ സഹിതം 
ഒരു ഊന്നി വല അരൂർ, വഞ്ചി - ര യ് ൽ വീട്ടിൽ 

ടിയാൾഅപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . ടിഊന്നിവലകളുടെ ജമ 
കങ്കി കൊച്ചയ്യൻ പേർക്കും, ടി സർവ്വേ 1197 പുഴയിൽ ലൈസൻസ് 

അരൂർ വഞ്ചിപ്പുരയ്ക്കൽ, ശാന്തയുടെ പേരിൽ ചേർത്ത്പുതിയ 
നമ്പർ 6/ 67 - ൽ രജിസ്റ്റർ നമ്പർ 79 - ൽ മുക്കംഊന്നി നിരയിൽ 

സർട്ടിഫിക്കറ്റ്നൽകുന്നതിൽ ആർക്കെങ്കിലും ന്യായമായ പരാതി 
രണ്ടാം തരത്തിൽ ഒരു ഊന്നി വല അരൂർ, വഞ്ചിപ്പുരയ്ക്കൽ 
വീട്ടിൽ രാഘവൻ പേർക്കും, ഫിഷറീസ് വകുപ്പിൽ നിന്നും 

യുള്ളപക്ഷം ആയത് രേഖാമൂലം ഈ പരസ്യം കേരള ഗസറ്റിൽ 
അനുവദിച്ചുകൊടുത്തിട്ടുളളതാണ്. 

പ്രസിദ്ധപ്പെടുത്തിരണ്ടുമാസത്തിനകം ഈ ഓഫീസിൽ അറിയി 

ക്കേണ്ടതാണ്. അപ്രകാരം പരാതികളൊന്നും ലഭിക്കാത്തപക്ഷം ടി 
ആലപ്പുഴ ജില്ല യിൽ ചേർത്തല താലൂക്കിൽ അരൂർ 

ഊന്നി വലകളുടെ ജമ ശാന്തയുടെ പേർക്ക് ചേർത്ത് പുതിയ 
വഞ്ചിപ്പുരയ്ക്കൽ വീട്ടിൽ കൊച്ചയ്യൻ മകൾ കേയി പാപ്പിയുടെ 
സ്വസ ന്താ ന മായ നാരാ യ ണ ൻ പേർക്ക് എറ ണാ കുളം 

രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണെന്ന് ഇതിനാൽ 
സബ് രജിസ്ട്രാർ ഓഫീസ് വക 1 -ാം നമ്പർ പുസ്തകം 771 -ാം അറിയിച്ചുകൊള്ളുന്നു . 
വാല്യം, 275മുതൽ വശങ്ങളിൽ 1952- ലെ 2193 -ാം നമ്പർ തീറാധാര 

ഫിഷറീസ് ഡെപ്യൂട്ടി 

(ഒപ്പ്) 
പ്രകാരം അരൂർ, കുന്നുപറമ്പിൽ അയ്യപ്പൻ കണ്ടനിൽ നിന്നും 

- ഡയറക്ടറുടെ കാര്യാലയം ഫിഷറീസ് ഡെപ്യൂട്ടിഡയറക്ടർ 
ലൈസൻസ് നമ്പർ 184- ൽ രജിസ്റ്റർ നമ്പർ 42 - ൽ മുക്കംഊന്നി 
നിരയിൽ രണ്ടാം തരത്തിൽപ്പെട്ട ഒരു ഊന്നി വല കൈമാറ്റം 

( മേഖല), എറണാകുളം. 

( മേഖല ). 
ചെയ്തതായി കാണുന്നു . 


